Regn . No . KERBIL / 2012/ 45073 

- dated 5 - 9 - 2012 with RNI 
Reg. No. KL /TV( N)/634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2016 


सत्यमेव जयते 


GOVERNM 


- 
കേരള 


. 


ള സർക്ക 


VMENT OF 


ാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2016 ജൂൺ 21 
21st June 2016 

1191 മിഥുനം 7 
7th Mithunam 1191 
1938 ജ്യേഷ്ഠം 31 
31st Jyaishta 1938 


Vol. V 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Animal Husbandry Department 


തിരുവനന്തപുരം മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറുടെ നടപടിക്രമം 


നമ്പർ ജെ1- 3329 / 2016/ എസ്റ്റാ./ കെഡിസ്. 


2016 മേയ് 24 . 


വിഷയം: - മൃഗ സം രക്ഷണ വകു പ്പ് ഡയറക്ടറേറ്റ്, തിരുവ ന ന്ത പുരം - ജീ വന ക്കാര്യം - ജോയിന്റ് ഡയറക്ടർ 

- തസ്തികയിലെ 31- 12 - 2015 നിലവെച്ചുള്ള മുൻഗണനാ പട്ടിക അന്തിമമാക്കി ഉത്തരവാകുന്നു . 


പരാമർശം: - (1) 13 - 3- 2015 - ലെ ജി . ഒ . ( ആർ റ്റി .) നമ്പർ 494 / 15/ എ . ഡി. നമ്പർ ഉത്തരവ്. 
(2) ഈ ഓഫീസിലെ 15 - 2- 2016 - ലെ ഇതേ നമ്പർ ഉത്തരവ്. 

ഉത്തരവ് 


-മൃഗ സംരക്ഷണ വകുപ്പിലെ ജോയിന്റ് ഡ യ റ ക് ടർ തസ് തി ക യിലെ 31- 12 - 2014 നില വെച്ചുള്ള അന്തിമ 
സൂചന (1) പ്രകാരം പ്രസിദ്ധീകരിച്ചിരുന്നു . ആയതിനു ശേഷം 31 - 12 - 2015 നിലവെച്ചുള്ള താൽക്കാലിക മുൻഗണനാ പട്ടിക 
സൂചന (2 ) പ്രകാരം പ്രസിദ്ധീകരിച്ചു . ടി ലിസ്റ്റിൽ എന്തെങ്കിലും പരാതികളോ ആക്ഷേപങ്ങളോഉണ്ടങ്കിൽ നിശ്ചിത 
പാഫോർമയിൽ നടപടിക്രമം പുറപ്പെടുവിച്ച തീയതി മുതൽ 15 ദിവസത്തിനകം സമർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു . 
തുടർന്ന് ലഭിച്ച പരാതികൾ വിശ ദ മായി പരിശോധിക്കുകയും വേണ്ട ഉൾച്ചേർപ്പുകൾ നടത്തുകയും ചെയ്ത് പട്ടിക 
അന്തിമമാക്കിയിട്ടുണ്ട്. 

മേൽസാഹചര്യത്തിൽ 31-12 -2015 നിലവെച്ച് സൂചന (2 ) പ്രകാരം പ്രസിദ്ധീകരിച്ച ജോയിന്റ് ഡയറക്ടർ തസ്തികയിലെ 
മുൻഗണനാ പട്ടിക അന്തിമമാക്കി അംഗീകരിച്ച് ഇതിനാൽ ഉത്തരവാകു ന്നു . ടി ഉത്തരവ് കേരള ഗസറ്റിലും വകുപ്പിന്റെ 
www.ahdkerala .gov.in എന്ന വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കുന്നതാണ്. 


മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറേറ്റ്, 
വികാസ് ഭവൻ, തിരുവനന്തപുരം. 


ഡോ . എസ്. ചന്ദ്രൻകുട്ടി, 
മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ( ഇൻ- ചാർജ്ജ്). 


Gaz . No. 25 / 2016 /DTP (AnimalHusbandry ). 


91 


68 


21st JUNE 2016 ] 

ANIMAL HUSBANDARY DEPARTMENT 
Final Seniority List of Joint Directors in Animal Husbandry Department as on 31 - 12 -2015 


Qualification 


No . 


Name 


Date of 
Birth 


General 


Special 


Remarks 


Date of Date of Date of 
Entry in regular declaration 
Service appointment of 

in the present Probation 

category 


(3 ) 


(4 ) 


(5 ) 


(6 ) 


( 7) 


(8 ) 


(9) 


(1) (2) 
1 Dr. Sebastian , P. C . 


BVSc & AH 3 months trg. 16 -4 - 1960 23-3 - 1982 17 -2 - 2014 


. 


G .O.(Rt.) 204/ 14 /AD 

dtd . 31 -1 -2014 
G .O .(Rt.) 204 /14/AD 

dtd . 31 - 1 - 2014 


2 Dr. Letha, G . R . 


BVSc & AH 


3 months trg . 12 -5- 1960 16 -3 - 1982 13 -2- 2014 20 -8-2014 


3 Dr. Ramesh Kumar, M . BVSc & AH 


3 months trg . 30 -5 - 1960 15-3 - 1982 26 - 11- 2014 


.. 


G .O .(Rt.) 2028 /14/AD 

dtd . 13 - 11 -2014 


4 Dr. Baby Thomas 


BVSc & AH 3 months trg. 15 -2 - 1960 19 -3 - 1982 27 -11-2014 


.. 


G .O .(Rt.) 2028 /14/AD 

dtd . 13 - 11- 2014 


5 Dr. Sreenivasan , R . 


BVSc & AH 


3 months trg. 10 -5- 1960 22-3-1982 22-11-2014 


. 


G .O .(Rt.) 2028 /14 /AD 

dtd . 13- 11-2014 


6 


Dr. Raveendran , K . V. BVSc & AH 


3 months trg . 1 -6 - 1960 18 -3 - 1982 8 - 12 - 2014 9 -6 - 2015 


G .O .( Rt.) 2166 /14 /AD 

dtd . 6 - 12 - 2014 


7 


Sobhana, A . 


BVSc & AH 3 months trg . 10 -3 -1960 24 - 9- 1983 25 -5 -2015 


. 


G .O .(Rt.) 933 / 15 /AD 

dtd . 21 -5 - 2015 


8 Rasiya Konthalam 


BVSc & AH 


3 months trg . 10 -5 - 1961 10 -5 - 1985 28 -5-2015 


G .O .(Rt.) 933 / 15 /AD 

dtd . 21 -5 - 2015 


9 Annie Mary Gonsalves BVSc & AH 


3 months trg . 26 - 4 - 1961 5 - 3 - 1985 22 - 6 - 2015 


G .O .(Rt.) 933 / 15 /AD 

dtd . 21-5 - 2015 


10 Rajan , A . S . 


BVSc& AH 3 months trg . 7 -4 - 1961 5 - 8 - 1985 23 -6 - 2015 


11 Rajagopala Kartha, K . K . BVSc & AH 


3 months trg. 23 - 2 - 1960 16 -5 - 1985 25 -6 - 2015 


G .O .(Rt.) 1044 /15/AD 

dtd . 16 -6 -2015 
G .O .(Rt.) 1044 /15/AD 

dtd . 16 -6 - 2015 
G .O .(Rt.) 1044 /15/AD 

dtd . 16 -6 - 2015 


12 Basheer, P. A . 


BVSc& AH 3 months trg . 3 - 5 - 1961 5 - 2 - 1985 27 -6 - 2015 


13 Salymma Mathew 


BVSc & AH 


3 months trg . 1 -6 - 1961 21 - 5 -1985 1 - 7 - 2015 


G . O .(Rt.) 1044 / 15 /AD 

dtd. 16 -6 -2015 


14 


Thilakan , K . S . 


BVSc & AH 3 months trg . 18 -5 - 1961 5 -8 - 1985 30 -6 -2015 


15 


John Kattakkayam , T. 


BVSc & AH 


3 months trg . 31-5 - 1960 5 - 1 - 1985 24 -6 -2015 


.. 


16 George P. John 


BVSc& AH 3 months trg. 11-5- 1961 6 -5 - 1985 22 -6 -2015 


G .O .(Rt.) 1044 /15/AD 

dtd. 16 -6 -2015 
G .O .(Rt.) 1044/15 /AD 

dtd . 16 -6 - 2015 
G .O .(Rt.) 1044/15/AD 

dtd . 16 -6 - 2015 
G .O .(Rt.) 1499/15/AD 

dtd . 9 -9 -2015 
G .O .(Rt.) 1499/15/AD 

dtd . 9 - 9- 2015 


17 Babu , S . 


BVSc & AH 


3 months trg. 4 -5 -1962 31- 12-1986 11 -9-2015 


18 Aleyamma Abraham 


BVSc & AH 


3 months trg. 6 -4 - 1962 24 - 12 - 1986 


1 - 10 -2015 


19 Gopakumar, V . 


BVSc & AH 


3 months trg. 28 -10 -1961 27- 12 -1986 


17 -9-2015 


. 


G . O .(Rt.) 1499 / 15 /AD 

dtd . 9 - 9- 2015 


92 


21st JUNE 2016 


ANIMAL HUSBANDARY DEPARTMENT 


ദർഘാസ്/ ലേലപ്പരസ്യം 
നമ്പർ സി .127 / 2016 . 

2016 മേയ് 30. 
- തിരു വ ന ന്ത പുരം ജില്ലയിൽ ചെറ്റച്ചലിൽ പ്രവർത്തിക്കുന്ന ജഴ്സിഫാം എക്സ്റ്റൻഷൻ യൂണിറ്റിൽ വിളവെടുത്ത് 
ഉണക്കി സൂക്ഷിച്ചിരിക്കുന്ന 474 കിലോഗ്രാം ഉണക്ക കുരുമുളക് ദർഘാസ്/ ലേലം വഴി വിൽക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു . 
താൽപര്യമുള്ളവർ 28 - 6 - 2016 - ൽ നടക്കുന്ന ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു . 


നിബന്ധനകൾ 


1. ദർഘാസ്/ ലേല ത്തിൽ പങ്കെ ടു ക്കു ന്ന വർ - 2 0 , 000 ( ഇ രു പ തി നാ യിരം രൂപാ മാത്രം) നിര ത ദ വ്യ മായി 

തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ ഡിമാന്റ് ഡാറ്റായി ഓഫീസിൽ കൈമാറേണ്ടതാണ്. 


20 - 6 - 2016 വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ ഫാം ഓഫീസിൽ 


2 . ദർഘാസ് ഫോമുകൾ - 400 + വാറ്റ് വിലയ്ക്ക് 

നിന്ന് ലഭിക്കുന്നതാണ്. 


3. ദർഘാസുകൾ സമർപ്പിക്കുന്നവർ നിശ്ചിത സ്ഥലത്ത് ഒരു കിലോഗ്രാം കുരുമുളകിന് നൽകുവാൻ തയ്യാറുള്ള തുക 

വ്യക്തമായി അക്കത്തിലും അക്ഷരത്തിലും എഴുതിയിരിക്കണം. 


4. മുദ്രവെച്ച ദർഘാസുകൾ 28 - 6 - 2016 പകൽ 11 മണിക്ക് മുമ്പായി അസിസ്റ്റന്റ് ഡയറക്ടർ, ജഴ്സി ഫാം എക്സ്റ്റൻഷൻ 

യൂണിറ്റ്, ചെറ്റച്ചൽ എന്ന വിലാസത്തിൽ ലഭിച്ചിരിക്കണം. 


5. 28 - 6 - 2016 പകൽ 11.30 - ന് ലേലം നടക്കുന്നതും ലേലത്തിൽ വാഗ്ദാനം ചെയ്യപ്പെടുന്ന കൂടിയ തുക പ്രത്യേകം 

നോട്ടുചെയ്യുന്നതുമായിരിക്കും. 


6 . തുടർന്ന് ദർഘാസുകൾ തുറക്കുന്നതും ലേലത്തിലെ കൂടിയ തുക ദർഘാസിലെ കൂടിയ തുകയുമായി താരതമ്യം 

ചെയ്ത് ഇതിൽ ഏറ്റവും കൂടിയ തുക വാഗ്ദാനം ചെയ്യ പ്പെട്ട യാ ളു ടെ പേരിൽ ലേലം / ദർ ഘാസ് 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതായിരിക്കും. 


7. ദർഘാസ്/ ലേലം തുക ഉറപ്പിച്ചുകിട്ടുന്ന വ്യക്തിയിൽ നിന്നും നിർദ്ദിഷ്ട വാറ്റ് നികുതി കൂടി ഈടാക്കുന്നതാണ്. 


8. താൽക്കാലികമായി ഉറപ്പിച്ച ദർഘാസ്/ ലേലം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റിയുടെ അനുവാദപ്രകാരം 

സ്ഥിരപ്പെടുത്തുന്നതായിരിക്കും. 


9. ലേല തുക സ്ഥിരപ്പെടുത്തി ലഭിക്കുന്ന വ്യക്തി മുഴുവൻ കുരുമുളകിന്റെയും വില നികുതി ഉൾപ്പെടെ ഓഫീസിൽ 

അടച്ചതിനുശേഷം മാത്രം സ്വന്തം ചെലവിൽ ഫാമിൽനിന്നും നീക്കം ചെയ്യേണ്ടതാണ്. 


10. കൂടാതെ മറ്റ് സർക്കാർ ദർഘാസ്/ ലേലത്തിനുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. 


ജഴ്സിഫാം എക്സ്റ്റൻഷൻ യൂണിറ്റ്, 
ചെറ്റച്ചൽ, തിരുവനന്തപുരം, 
ഫോൺ: 0472 - 2849664 


( ഒപ്പ്) 
അസിസ്റ്റന്റ് ഡയറക്ടർ. 


93 


